Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


ന 


GOVERN 


കര 


രള സർക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


20th September 2011 
2011 സെപ്റ്റംബർ 20 
29th Bhadra1933 
1933 ഭാദം 29 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി5 -224/ 11/ ഇഇ. 

2011 സെപ്റ്റംബർ 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം 
ഡിവിഷൻ, വിഴിഞ്ഞം താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

അടങ്കൽതുകയും 
12 / ഇഇ / 2011- 12 - കമലേശ്വരം ആഫീസ് 
കോമ്പൗണ്ടിലെ വാട്ടർ മീറ്റർ ഉയർത്തൽ, 
ജലസംവിധാനം, ഓടയുടെ നീളം വർദ്ധിപ്പിക്കൽ 
എന്നീ പ്രവൃത്തികൾ - - 55,908 
13 / ഇഇ / 2011- 12 - ഓടയത്തെ പുതിയ മാക്രോ 
ബാച്ചിയം ഹാച്ചറി കെട്ടിടത്തിന്റെ ജലവിതരണ 
ക്രമീകരണം (പുനർ ദർഘാസ്) - - 2, 93,097 7,350 
14 / ഇഇ / 2011 - 12 - തീരദേശ റോഡുകളുടെ 
പുനരുദ്ധാരണം- വർക്കല നിയോജകമണ്ഡല 
ത്തിലെ അഞ്ചുമുക്ക്ഓടയം ബീച്ച് റോഡിന്റെ 
പുരുദ്ധാരണ പ്രവൃത്തി (പുനർ ദർഘാസ്) 
- 10 , 41,268. 

26, 100 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 
അസ്സൽ ക്രമനമ്പർ 1- ന് - 400 + 4 % വി . നി., ക്രമനമ്പർ 

2 - ന് - 600 + 4 % വി . നി ., ക്രമനമ്പർ 3 - ന് 

- 1,600 + 4 % വി . നി . 
പകർപ്പ് ക്രമനമ്പർ 1- ന് - 200 + 4 % വി . നി., ക്രമനമ്പർ 

2 - ന് - 300 + 4 % വി . നി ., കമ ന മ്പർ 

3 - ന് - 800 + 4 % വി . നി . 
ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും 24- 9 - 2011 മുതൽ 28 - 9- 2011 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 28- 9- 2011, 3 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 9- 2011 വൈകുന്നേരം 3. 30 മണിക്ക്. 

കരാറുകാരന്റെതരം തിരിവ് ക്രമ നമ്പർ 1 - നും 2 - നും 
“ ഡി യും അതിനു മുകളിലും, ക്രമ നമ്പർ 3- ന് സി യും 
അതിനു മുകളിലും. 

- പ്രവൃത്തിയുടെ കാലാവധി - ക്രമനമ്പർ 1- നും 2 - നും 
2 മാസം, ക്രമനമ്പർ 3 - ന് 3 മാസം. 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ - ( ഒപ്പ്) 
കാര്യാലയം, ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
എഞ്ചിനീയറിംഗ് 

പൂർണ്ണ അധിക ചുമതലയുള്ള 
തിരുവനന്തപുരം 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- ഡിവിഷൻ, വിഴിഞ്ഞം. എഞ്ചിനീയർ (ഹയർ ഗ്രേഡ്). 


1, 400 


20th SEPT. 2011] 


MARINE DEPARTMENT 


149 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി6 - 1680 / 2011/എസ് . ഇ . 

2011 ആഗസ്റ്റ് 25. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കോഴിക്കോട് 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 
പൊതുമരാമത്ത് ഇറിഗേഷൻ | കേന്ദ്ര പൊതുമരാമത്തു വകുപ്പ് 
എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്ത വെവ്വേറെ മുദ്രവച്ച കവ റു ക ളിൽ 
രജി സ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
ഏകദേശ അടങ്കൽ തുകയും 
- 1 19 / എച്ച്. ഇ . ഡി . |എൻ. സി . / 2011 - 12 

പൊന്നാനി മത്സ്യബന്ധന തുറമുഖ 
പദ്ധതി - ബേസിനിലെ മണ്ണ് മാറ്റുന്ന 
പ്രവൃത്തി - 42 .70 ലക്ഷം 

50,000 


20/എച്ച്. ഇ . ഡി ./ എൻ. സി ./ 2011 - 12 
ടൂറിസം - വടകര സാന്റ് ബാങ്കിന്റെ 
ടൂറിസം വികസന പ്രവൃത്തികൾ - ഒന്നാം 
ഘട്ട ബാക്കി പ്രവൃത്തികൾ 
- 15.50 ലക്ഷം 


ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 
14 - 9 - 2011 മുതൽ 16 - 9 - 2011 വൈകു ന്നേരം 3 മണിവരെ 
ആയതിന്റെ വിലയും വില്പന നികുതിയും (മടക്കി കൊടുക്കുന്നതല്ല ) 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

പ്രവർത്തിക്കുള്ള ദർഘാസ് കവറിലാക്കി പ്രവൃത്തിയുടെ 
പേരും ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യ റുടെ പേരിൽ 23 - 9 - 2011 - ന് വൈകുന്നേരം 
3.30 മണിക്ക് മുമ്പായി രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ് മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. 23 - 9- 2011- ന് വൈകുന്നേരം 
3.30 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപി 
ക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം 
3.30 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുംഅതോടൊപ്പംതന്നെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ഉത്തരമേഖല , കോഴിക്കോട്- 6 എന്ന പേരിൽ ആവശ്യമായ 
നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം 
ചെയ്യേണ്ടതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ പൂർണ്ണമായും 
പൂരിപ്പിക്കേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്തവ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 
4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പീരിയഡ് 
ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസം വരെ ആയിരിക്കും. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
എല്ലാ നിബന്ധ നകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് 
അനു ബന്ധ ഉത്ത ര വു കളും ഈ ദർഘാ സിനും ബാധ ക 
മാ യി രി ക്കും . 29 - 6 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ 
( ആർ. ടി.) 255 / 2004 /എഫ്. & പി. ഡി. ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാര ണ വും കാണിക്കാതെ തന്നെ നിരസിക്കുന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
പ്രതിരോധവും കണക്കിലെടുക്കുന്നതാകുന്നു . 


38 ,800 


3 21/ എച്ച്. ഇ . ഡി . |എൻ. സി ./ 2011 - 12 

കോഴി ക്കോട് ജില്ല കോഴിക്കോട് 
കോർപ്പറേഷൻ - തീരദേശ റോഡുകളുടെ 
പുനരുദ്ധാരണം -മാത്തോട്ടം - ഒ . എം . 
റോഡിന്റെ നില വാരം ഉയർത്തൽ 
(പുനർ ദർഘാസ്) - 22 ലക്ഷം 


50,000 


| 22 / എച്ച്. ഇ . ഡി . |എൻ. സി .| 2011 - 12 
കണ്ണൂർ ജില്ല - മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്- 
തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം - 
മാടക്കര ആയിരം തെങ്ങ് കടവ് റോഡിന്റെ 
നിലവാരം ഉയർത്തൽ- 36 ലക്ഷം 


50, 000 


5 


23 / എച്ച് . ഇ . ഡി . | എൻ. സി . | 2011 - 12 
കോഴി ക്കോട് ജില്ല - കോഴിക്കോട് 
കോർപ്പറേഷൻ തീരദേശ റോഡുകളുടെ 
പുനരുദ്ധാരണം - ഈസ്റ്റ്ഹിൽ - ചക്കോര 
ത്തുകുളം (മഞ്ചുനാഥ റാവു റോഡ്) 
റോഡിന്റെ നിലവാരം ഉയർത്തൽ 
സ്റ്റേഷനറി ഓഫീസ് മുതൽ ഈസ്റ്റ്ഹിൽ 
വരെ 66 .82 ലക്ഷം 


50 , 000 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഉത്തരമേഖല, 
ചക്കോരത്തുകുളം, 
എരഞ്ഞിപ്പാലം പോസ്റ്റ്, 

( ഒപ്പ്) 
കോഴിക്കോട്. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് 
- 6,500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 2, 400 + വാറ്റ്, ക്രമനമ്പർ 
3- ന് - 3,300 + വാറ്റ്, ക്രമനമ്പർ 4 - ന് - 5,400 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് - 10, 100 + വാറ്റ്. 


ദർഘാസ് പരസ്യം 


കരാറുകാരന്റെ ക്ലാസ് - ക്രമനമ്പർ 5 - ന് “ എ ക്ലാസ്സ്, 
മറ്റുള്ളവയ്ക്ക് “ ബി ” യും അതിലുപരിയും. 


നമ്പർ ഇഇ / സിഎൽടി/ 1/ 2011 - 12 . 

2011 ആഗസ്റ്റ് 24. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കോഴിക്കോട് താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പ്രവൃത്തിതീർക്കേണ്ട കാലാ വ ധി - കമനമ്പർ 5 - ന് 
6 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 


20th SEPT . 2011] 


MARINE DEPARTMENT 


149 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


ദർഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 -9 - 2011 മുതൽ 22 - 9 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർ ഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 22 - 9 - 2011 വൈകുന്നേരം 4 മണി. 


1 ബേപ്പൂർ തുറമുഖം - വാർഫിലെ കേടായ 

ഫ ന റ ക ൾ മാറ്റി സ്ഥാപി ക്ക ൽ 
- 12.06 ലക്ഷം 


30 , 150 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 22 - 9- 2011 
വൈകുന്നേരം 4.30 മണി. 


2 ടി - ട്രാൻസിറ്റ് ഷെഡിന്റെ അറ്റകുറ്റ 

പണികൾ-- - 2. 99 ലക്ഷം 


7 , 500 


- കരാറുകാരന്റെ ക്ലാസ്- കമനമ്പർ 1, 3, 4 ഇവയ്ക്ക് 
“ സി യും അതിനുമുകളിലും, ക്രമനമ്പർ 2 , 5, 6, 7 ഇവയ്ക്ക് 
" ഡി യും അതിനുമുകളിലും. 


3 


കൊയിലാണ്ടിമത്സ്യബന്ധന തുറമുഖം- തെക്ക് 
ഭാഗത്തെ പുലിമുട്ടിനടുത്തെ തോടിന് 
കവറിംഗ് സ്ലാബ് നിർമ്മാണം - 8.44 ലക്ഷം 


21,100 


- പ്രവർത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി കമനമ്പർ 
6 - ന് 5 മാസം, ക്രമ നമ്പർ 7 - ന് 4 മാസം, മറ്റു ള്ള വയ്ക് 
3 മാസം. 


തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം 
എലത്തൂർ പഞ്ചായത്തിലെ കൊരമ്പയിൽ 
അഹമ്മദ് ഹാജി റോഡിന്റെ പുനരുദ്ധാരണം 
( പുനർ ദർഘാസ്) - 7. 50 ലക്ഷം 


18, 750 


തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണം - 
ആവിക്കരമുക്ക്- നായാണ്ടി മുക്ക് റോഡിന്റെ 
അറ്റകുറ്റപ്പണികൾ (പുനർ ദർഘാസ്) 
- 4.35 ലക്ഷം 


10 ,900 


- ദർഘാസുകൾ സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യു ന്നതിനോ മാറ്റി വ യ് ക്കു ന്നതിനോ 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ 
പറ്റിയുള്ള കൂടു തൽ വി വ ര ങ്ങ ൾക്ക് ഓഫീ സു മാ യി 
ബന്ധ പ്പെടാവുന്ന താ ണ് . ഏതെങ്കിലും കാരണവശാൽ 
ദ ർ ഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയായാൽ ദർഘാസുകൾ അടുത്ത പ്രവൃത്തി ദിവസം 
തന്നെ മേല്പറഞ്ഞ സമയത്ത് സ്വീകരിക്കുന്നതായിരിക്കും. 


ചോമ്പാൽ മത്സ്യബന്ധന തുറമുഖം 
കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും താഴ്ന്ന 
സ്ഥലം ക്വാറിമക്ക്ഉപയോഗിച്ച് നികത്തലും - 
- 4.97 ലക്ഷം 


12 ,450 


പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം 
ഓക്ഷൻ ഹാൾ റൂഫിന്റെ പ്രത്യേക അറ്റകുറ്റ 
പണികൾ - 6 ലക്ഷം 


15, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമ നമ്പർ 1, 3 , 4 
ഇവയ്ക്ക് - 1,500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 600 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് - 900 + വാറ്റ്, ക്രമനമ്പർ 6- ന് - 1,000 + വാറ്റ്, 
ക്രമനമ്പർ 7- ന് - 1,200 + വാറ്റ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
പുതിയാപ്പ , പി . ഒ. പുതിയങ്ങാടി, 
കോഴിക്കോട്- 21. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


